Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 02 . mmid 
KL / TV (N )/634 /2012 - 14 


. . 
9COVERN 


99 MUDA 
VMENT OF 


* 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 1 40 


Vol. II 
Weijo 2 


8th October 2013 
2013 Ácsomó 8 

16th Aswina 1935 
1935 BO Coſmo 16 


S 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


4. Crime No. 1090 / 2009 of Nedumangad Police 

Station U /s 341 , 323, 324 , 326 , 308 and 34 . 
5 . Crime No. 55 / 2013 of Aruvikkara Police 

Station U /s 143 , 147 , 148 , 149 , 452 and 307 . 
6 . Crime No. 175 /2013 of Aruvikkara Police Station 

U /s 143 , 147,148 , 149, 367, 341, 323 , 324 and 326 . 


Form No. 4 
PROCLAMATION REQUIRING THE APPEARANCE OF 

A PERSON ACCUSED 
( See Section 82 , Criminal Procedure Code) 
In the Court of District Magistrate 

Thiruvananthapuram 
Case No. CC 41/S13-43204 /Camp/13. 20th August 2013. 

Whereas, complaint has been made before me by the 
District Police , Chief Thiruvananthapuram Rural that 
Sri Vinod @ Pravu Vinod s /o Thankappan , Koottappara 
Thoppil, Chekkakkonam Muri, Karakulam Village 
Thiruvananthapuram District has committed or suspected 
to have committed following offences : 
1. Crime No. 305 /2008 of Nedumangad Police Station 

U /s 143 , 147 , 148 , 149, 452, 323, 326 , 307 IPC and 

27 of Arms Act. 
2. Crime No. 1011/ 2009 of Nedumangad Police 

Station U /s 341, 323, 324 , 326 , 308 and 34 . 
3. Crime No. 1029 /2009 of Nedumangad Police 

Station U /s 341, 324 , 326 , 307 , 109, 212 and 34 . 


And , it has been returned to Order of detention 
No . CC 41/S13 - 43204 /Camp/ 13 dated 7 -6 - 2013 of this 
Court, there upon issued that the said Sri Vinod @ 
Pravu Vinod cannot be found and whereas it has been 
shown to my satisfaction that the said Sri . Vinod @ 
Pravu Vinod has absconded or is concealing himself to 
avoid the service of the said Order of detention . 

Proclamation is hereby made that the said 
Sri Vinod @ Pravu Vinod of Thiruvananthapuram District 
to appear before the office of the Superintendent of 
Police , Thiruvananthapuram Rural, within 30 days of the 
publication of this Order in the Kerala Gazette. 


(Sd .) 
District Magistrate . 


Thiruvananthapuram . 


സാ 


Mo 


വിജ്ഞാപനം 
നമ്പർ സർവെ - 01 -21718 / 2013 . 

2013 സെപ്റ്റംബർ 23. 
2013 നവം ബർ മാസം 1 -ാം തീയതി മുതൽ 2014 ഒക്ടോബർ മാസം 31 -ാം തീയതി വരെയുള്ള ഒരു 
വർഷ ത്തേക്ക്മൂന്നു മാസം വീതം കാല ദൈർഘ്യമുള്ള നാല് ബാച്ചു ക ളി ലായി തിരു വ ന ന്തപുരം, കോട്ട യം , തൃശ്ശൂർ, 
കോഴിക്കോട്, കണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിൽ തുടങ്ങുന്ന ചെയിൻ സർവെ ( ലോവർ) ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നിശ്ചിത 
യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

സർവെ ക്ലാസിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകൾ 2013 ഒക്ടോബർ മാസം 30 -ാം തീയതിയ്ക്ക് മുൻപായി 
തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സർവെ ഡയറക്ടറാഫീസിൽ എത്തിച്ചിരിക്കണം. ടൈപ്പുചെയ്തതോ കൈകൊണ്ടെഴുതിയതോ 
ആയ അപേക്ഷാഫോറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അച്ചടിച്ച അപേക്ഷാ ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും വിതരണം 
ചെയ്യുന്നതല്ല. 

- അപേക്ഷകർ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായ എസ്. എസ്.എൽ. സി . യോ തത്തുല്യമായ പരീക്ഷയോ പാസ്സായവരും 
35 വയസ്സു പൂർത്തിയാകാത്തവരും ആയിരിക്കണം. എന്നാൽ പിന്നോക്ക സമുദായക്കാർക്ക് 38 വയസ്സും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 
40 വയസ്സും ആണ് ഉയർന്ന പ്രായപരിധി. പ്രായപരിധി 2013 ഒക്ടോബർ മാസം 1 -ാം തീയതി വച്ചു കണക്കാക്കേണ്ടതാണ്. 
സർവെ സ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന റിക്കാർഡുകൾ ചേർത്തിരിക്കേണ്ടതാണ്. 

ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ എസ്.എസ്.എൽ. സി. ബുക്കിന്റെ ശരിപ്പകർപ്പ് 
(വയസ്സ് തെളിയിക്കുന്നതിന്റെയും പബ്ലിക് പരീക്ഷയിൽ നേടിയ മാർക്ക് തെളിയിക്കുന്നതിന്റെയും 
പേജുകൾ) 
ബന്ധപ്പെട്ട ആഫീസിൽ നിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന്റെ അസ്സൽ. 
( പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുമാത്രം) 
ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനിൽ നിന്നും 6 മാസത്തിനകം ലഭിച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ് 
(അസ്സൽ) 
അപേക്ഷകൻ ഏതു ജില്ലക്കാരനാണെന്ന് തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് 

പ്രസിഡന്റിന്റെയോ സർട്ടിഫിക്കറ്റ് ( അസ്സൽ) 
അപേക്ഷ അയയ്ക്കുന്ന കവറിന്റെ പുറത്ത് “സർവ്വ സ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷ എന്നും കവറിന്റെ 
പുറത്തെഴുതുന്ന മേൽവിലാസത്തിൽ ഉദ്യോഗപ്പേരും സ്ഥലപ്പേരും ( അതായത് ഡയറക്ടർ, സർ ആന്റ് ലാന്റ് റിക്കാർഡ്സ്, 
വഴുതക്കാട്, തിരുവനന്ത പുരം) മാത്രമേ എഴു താൻ പാടുള്ളൂ. വിമുക്ത ഭടന്മാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 
പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല. 

-- തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകൾ പ്രവേശനം കിട്ടുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റുകളുടെ അസ്സലുകൾ സർവെ സ്കൂൾ 
അധികാരികളുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അർഹതയുള്ളവരെന്ന് സർവെ ഡയറക്ടർക്ക് ബോദ്ധ്യപ്പെടുന്നപക്ഷം സർക്കാർ 
ജീവനക്കാരെ 3 -ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ള വയസ്സോ, പരീക്ഷായോഗ്യതയോ പരിഗണിക്കാതെ തെരഞ്ഞെടുക്കാവുന്നതും, 
അവർക്ക് സ്വന്തം ചെലവിൽ പഠിക്കാവുന്നതുമാണ്. 

-- പബ്ലിക് സർവ്വീസ് കമ്മീഷൻ തെര ഞ്ഞ ടു ക്കുന്ന വില്ലേജ് അസിസ്റ്റന്റു മാർ, രണ്ടാംതരം ഡാഫ് റ്റ്സ് മാൻ, 
സർവെയർമാർ, ട്രെയ്സർമാർ ഇവർക്കും പ്രായപരിധിയോ, പരീക്ഷായോഗ്യതയോ പരിഗണിക്കാതെ റവന്യൂ ഡിവിഷണൽ 
ആഫീസറുടെയോ, ജില്ലാകളക്ടറുടേയോ, സർവ്വേ ഡയറക്ടറുടേയോ ഏതെന്നുവച്ചാൽ, അതുപ്രകാരമുള്ള നിർദ്ദേശാനുസരണം 
പ്രവേശനം അനുവദിക്കാവുന്നതാണ്. 
താഴെ പറയുന്ന പ്രകാരമുള്ള അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കപ്പെടുന്നതാണ്. 

1. ഒപ്പിടാത്തവ 
2. നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്തവ 

പ്രായപരിധികഴിഞ്ഞവ 


വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് പ്രധാന വ്യവസ്ഥകൾക്ക് വിധേയമാകാത്തവ 
5. എസ്.എസ്.എൽ. സി. യുടെ ശരിപ്പകർപ്പുകൾ ഗസറ്റഡ്ഉദ്യോഗസ്ഥനെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്തവ. 
6. ഏതു കേന്ദ്രത്തിലേക്കാണ് പ്രവേശനം വേണ്ടതെന്ന് പ്രത്യേകം കാണിക്കാത്ത അപേക്ഷ . 


സർവെയും ഭൂരേഖയും വകുപ്പ് 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


സർ 


